O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2740 


KERALA GAZETTE 


Part III 


Malappuram District 


Ponnani Taluk 


NOTICE 


നമ്പർ : D1 8176 1 12021 


10-01-2022 


പൊന്നാനി താലൂക്കിൽ ഇടപ്പാൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രമണി , W / o നാരായണൻ . വി . ആർ 
| എറാത്ത് തടത്തിൽ ഹൗസ് , പൊന്നാഴിക്കര , തട്ടാൻ പടി , പി . ഒ . എടപ്പാൾ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടപ്പാൾ വില്ലേജിൽ പരേതയുടെ മകൻ 
ശിവകുമാർ . എൻ , എറാത്ത് തടത്തിൽ ഹൗസ് , പൊന്നാഴിക്കര , ബോധിപ്പിച്ച അപേക്ഷ ഇടപ്പാൾ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശിവകുമാർ . എൻ 


മകൻ 


48 


2 


| പ്രിയ നാരായണൻ 


മകൾ 


44 


നമ്പർ : ഡി 1-7337 | 2021 


10-01-2022 


പൊന്നാനി താലൂക്കിൽ ഇഴവതുരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കോഴിപ്പറമ്പിൽ ഫ്രാൻസിസ് , S 
0 ആന്റണി , കോഴിപറമ്പിൽ ഹൗസ് , നമ്പർ 8,115 , ഈഴുവത്തിരുത്തി , പി . ഒ . പൊന്നാനി എന്നയാളുടെ അവകാശികൾക്ക് 
വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇഴവതുരുത്തി വില്ലേജിൽ പരേതൻറെ 
ഭാര്യ സോണിയ . സി . ജെ , ചൊവ്വല്ലുർ ഹൗസ് , പി.ഒ. ഗ്രാമം , ബോധിപ്പിച്ച അപേക്ഷ ഈഴവതുരുത്തി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-03-2009 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സോണിയ . സി . 


ର 


46 


ഭാര്യ 
സഹോദരി 


2 


സാറ 


60 


3 


| എലിസബത്ത് 


സഹോദരി 


57 


4 


കെ . എ . സെബാസ്റ്റ്യൻ 


സഹോദരൻ 


05.01.2018 


മരണപ്പെട്ട 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2741 


Revenue Department 


18th January 2022 


നമ്പർ : ഡി 1-8184 1 2021 


10-01-2022 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാപ്പ കാദിയാരകത്ത് 
കാക്കത്തറയിൽ , S / o കുഞ്ഞഹമ്മദ് , കളത്തി പറമ്പിൽ ഹൗസ് , പി . ഒ . ഗ്രാമം , വെളിയങ്കോട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് 
വില്ലേജിൽ പരേതൻറെ ഭാര്യ റസിയ , കളത്തി പറമ്പിൽ ഹൗസ് , ഗ്രാമം , വെളിയങ്കോട് , ബോധിപ്പിച്ച അപേക്ഷ 
വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 

. 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| റസിയ 


ഭാര്യ 


58 


2 


| അനീഷ് . കെ . 


ക 


മകൻ 


39 


3 


അജീഷ് അഹമ്മദ് . കെ . കെ 


മകൻ 


36 


4 . 


അൻഷി ഷബീർ 


മകൾ 


36 


നമ്പർ : D1 { 18 { 2022 


10-01-2022 


അവകാശ 


പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിൽ 
കാലടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റുഖിയ 

Wം ഹംസ , 

പടിക്കപറമ്പിൽ 
ഹൗസ് , പി . ഒ . കാടഞ്ചേരി , കാലടി എന്നയാളുടെ അവകാശികൾക്ക് ദേശീയ പാത നിലമെടുപ്പ് ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാലടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ഹംസ . പി . പി , 
പടിക്കപറമ്പിൽ ഹൗസ് , പി . ഒ . കാടഞ്ചേരി , ബോധിപ്പിച്ച അപേക്ഷ കാലടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

17-08-2014 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് 
ജീവിച്ചിരിപ്പുണ്ട് , പിതാവ് മരണപ്പെട്ടു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹംസ . പി . പി 


ഭർത്താവ് 


69 


2 


| ജിസിരിയ . പി . പി 


മകൾ 


37 


3 


മുഹമ്മദ് ജസീൽ . പി . പി 


മകൻ 


25 


4 


മറിയക്കുട്ടി . എം . കെ 


മാതാവ് 


79 


No : D1 4909 { { 2021 


10-01-2022 


Notice is hereby given to all to whom it may be concern that Zulaikha Mohamed Ashraf , Al - Fouz , Bye pass Road , 
Chanthappadi , Ponnani , Ponnani Village , Ponnani Taluk of Malappuram District has filed an application of a legal heirship 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2742 


KERALA GAZETTE 


Part III 


certificate to produce before Various purposes in respect of the legal heirs of late A. M. MOHAMED ASHRAF , S / o 
A.M. Usman , Al - Fouz , Bye pass Road , Chanthappadi , Ponnani who expired on 15-04-2021 and that it has been reported to 
this office that the persons named in the scheduled below are the legal heirs of the said late A.M. MOHAMED ASHRAF . 
that is proposed to issue a legal heirship certificate according to this to the applicant . parents are died Hence , it is 
proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Ponnani within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications 
and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Zulaikha Mohamed Ashraf 


Wife 


72 


2 


Fouzia Mohamed Ashraf 


Daughter 


44 


3 


Fouad Mohamed Ashraf 


Son 


39 


4 . 


Fouzan Mohamed Ashraf 


Son 


38 


നമ്പർ : D1 8120 { { 2021 


10-01-2022 


പൊന്നാനി താലൂക്കിൽ ഇടപ്പാൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബൂബക്കർ ചക്കായിൽ , ചക്കായില് 
f ഹൗസ് , പെരുമ്പറമ്പ് , പി . ഒ . എടപ്പാൾ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടപ്പാൾ വില്ലേജിൽ പരേതൻറെ മകൻ അൻവർ ചക്കായിൽ , ചക്കായിൽ ഹൗസ് , 
പെരുമ്പറമ്പ് പി . ഒ . എടപ്പാൾ , ബോധിപ്പിച്ച അപേക്ഷ ഇടപ്പാൾ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമ്മ . സി 


ഭാര്യ 


61 


2 


| സലീം , സി . 


മകൻ 


50 


3 


സുബദ് 


| മകൾ 


48 


4 


| റഹീം 


മകൻ 


46 


5 


അൻവർ ചക്കായിൽ 


മകൻ 


44 


നമ്പർ : ഡി 1- 17 | 2022 


10-01-2022 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിമോൻ , S / o ഹംസ , 

o 
കണ്ണത്തേൽ ഹൗസ് , വെളിയങ്കോട് എന്നയാളുടെ അവകാശികൾക്ക് ദേശീയ പാത നിലമെടുപ്പ് ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സക്കീന . വി . 
പി , കണ്ണത്തേൽ ഹൗസ് , വെളിയങ്കോട് , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-04-2019 -ൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2743 


Revenue Department 


18th January 2022 


മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


സക്കീന , വി , പി 


ഭാര്യ 


50 


2 


| ഷീഹാബുദ്ദീൻ 


| മകൻ 


36 


3 


സുൽഫത്ത് . കെ 


മകൾ 


32 


4 


സുമയ്യത്ത് . കെ 


മകൾ 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2744 


KERALA GAZETTE 


Part III 


Malappuram District 


Ponnani Taluk 


NOTICE 


നമ്പർ : TLKPNI / 26 / 2022 - D1 


12-01-2022 


അവകാശ 


പൊന്നാനി താലൂക്കിൽ ഇഴവതുരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുഷ മരക്ക വളപ്പിൽ , W / o 
മോഹനൻ , തണ്ടലത്ത് ഹൗസ് , പൊന്നാനി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇഴവതുരുത്തി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് മോഹനൻ , 
തണ്ടലത്ത് ഹൗസ് , പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ ഈഴവതുരുത്തി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-09-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് 
മരണപ്പെട്ടു മെനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മോഹനൻ , ടി . വി 


ഭർത്താവ് 


56 


2 


അഭിഷേക് മോഹൻ 


മകൻ 


a | ക 


22 


3 


അനിഷ് മോഹൻ 


| മകൾ 


17 


നമ്പർ : TLKPNI 34 { 2022 - D1 


12-01-2022 


പൊന്നാനി താലൂക്കിൽ പെരുംപടപ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സൈന . സി , W / o ബാബു 
പുല്ലൂണിയിൽ ഹൗസ് , പി . ഒ . ചെറവല്ലൂർ , പെരുമ്പടപ്പ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുംപടപ്പ് വില്ലേജിൽ പരേതയുടെ പിതാവ് ചാലിൽ അബു , 
ചാലിൽ ഹൗസ് , അയിരൂർ , ബോധിപ്പിച്ച അപേക്ഷ പെരുംപടപ്പ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-12-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് 
മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 3 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലൈഖ് അബ്ദ 


മാതാവ് 


55 


2 


| ചാലിൽ അബ്ദ 


പിതാവ് 


61 


3 


ഭർത്താവ് 


45 


പുല്ലുനിയിൽ ബാബു . 
| മുഹമ്മദ് സിനാൻ . പി 


4 


മകൻ 


14 


5 


| മുഹമ്മദ് സിയാദ് , പി 


മകൻ 


08 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2745 


Revenue Department 


18th January 2022 


നമ്പർ : TLKPNI { 91 { 2022 - D1 


13-01-2022 


; 


പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുകുന്ദൻ . കെ . വി , S / o ഗോവിന്ദൻ 
നായർ , കോന്തിയം വളപ്പിൽ ഹൗസ് , തണ്ടിലം , പി . ഒ . നരിപ്പറമ്പ് , കാലടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാലടി വില്ലേജിൽ 

പരേതൻറെ ഭാര്യ 
രമ്യ.എ.ആർ , കോന്തിയം വളപ്പിൽ ഹൗസ് , തണ്ടിലം , പി . ഒ . നരിപ്പറമ്പ് , കാലടി , ബോധിപ്പിച്ച അപേക്ഷ 

കാലടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം 

30 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പിതാവ് മരണപ്പെട്ടു മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 2 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലക്ഷ്മിക്കുട്ടി അമ്മ 


ക 


വി 


മാതാവ് 


75 


2 


| രമ്യ . എ . ആർ 


ഭാര്യ 


37 


3 


അതുൽ . എം 


മകൻ 


13 


നമ്പർ : ഡി 1- 8009 1 2021 


13-01-2022 


പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇന്ദിര . കെ , W / o പി . വി . ഉണ്ണി 

കെ 
വാര്യർ , കറുത്തേടത്ത് വാരിയം , പി . ഒ . കാടഞ്ചേരി , കാലടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാലടി വില്ലേജിൽ പരേതയുടെ മകൾ മാലിനി . കെ , 
കറുത്തേടത്ത് വാരിയം , പി . ഒ . കാടഞ്ചേരി , കാലടി , ബോധിപ്പിച്ച അപേക്ഷ കാലടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മാലിനി . കെ 


മകൾ 


49 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:24:50 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


